Government of Kerala 
കേരള സർക്കാർ 

2008 


Reg . No , രജി. നമ്പർ 
KL/ TV ( N )/12/2006- 2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


Vol. LIII 
വാല്യം 53 


- 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


19th August 2008 
2008 ആഗസ്റ്റ് 19 
28st Sravana 1930 
1930 ശ്രാവണം 28 


No . 
നമ്പർ | 


A 


PART III 
Dairy Development Department 


REGISTRATION CERTIFICATE 
No. C - 3995 06 ( 3 ) . 

15th March 2008 . 


( പവർത്തനപരിധി - എടവനക്കാട് പഞ്ചായത്തിലെ 

1 , 2 , 3, 4 വ ) ൽ ഡു ക ളി ൽ ഉപ്പ ട്ട ആ 
പടിഞ്ഞാറ് അറബിക്കടൽ, വടക്ക് റാണാവ 
തോട , മസജിദ് റോഡ്, കിഴക്ക _ വീരൻപുഴ, 
തെക്ക് - വാച്ചായ കൽ റോഡ്, 
എ . എ . സെയ്ത് മുഹമ്മദ് റോഡ് എന്നിവ 
അതിരുകളായുളള (പദേശം. 


ബാധ്യത ലിമിറ്റഡ്, 


അംഗീകത ഒാഹരി മൂലധനം - 10, 000 രൂപ , 


I do hereby certify in cxercise of the powers 
conferred on me under section 7 of the Kerala 
Co-operative Societies Act , 1969 (Act 21 of 1969 ) that 
the following Society the particulars of which 
is furnished in the categorical statement is 
registered by me today as a Co operative 
Society under the said Act , on the basis of 
limited liability and that the by laws of the under 
mentioned society is also hereby registered under 
the said section . 

- തരംതിരിച്ചുള്ള പട്ടിക 
സംഘത്തിന്റെ പേര് - എടവനക്കാട് നോർത്ത 

ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ലിമിറ്റഡ 

നമ്പർ 328 ( ഡി ) ആപ്കോസ്, 
രജിസ്റ്റ ർ ചെയ്ത തീയതി - 12- 3 - 2008 . 
മേൽവിലാസം - എടവനക്കാട് നോർത്ത 

ക്ഷീരോല്പാദക സഹകരണ സംഘം 
ലിമിററഡ് നമ്പർ ഇ , 328 ( ഡി ) ആപ കോസം 
ചാത്തങ്ങാടി ബസാർ, എടവനക്കാട 

വൈപ്പിൻ , 
പോസ്ററാഫീസ് - എടവനക്കാട്, 
താലൂക്ക് കൊച്ചി , 
ജില്ല - എറണാകുളം, 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം വായ്പ 

കളുടേയും നിക്ഷേപങ്ങളുടേയുംആകെ തുക, 
ഓഹരി മൂലധനം, സഞ്ചിതമായ കരുതൽ ധനം, 
കെട്ടിട നിധി എന്നിവയുടെതുകയിൽ നിന്നും 
സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുളള 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടുളള 
ല്ല . 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, 
എറണാകുളം, 


ഡെപ്യൂട്ടി ഡയറക്ടർ . 


KERALA GAZETTE 


(PART III 


REGISTRATION CERTIFICATE 
No. C -2041 06 . 

15th April 2008. 
I do hereby certify in exercise of the powers 
couferred on me under section 7 of the Kerala 
Co -operative Societies Act , 1969 (Act 21 of 1969) 
that the following Society , the particulars which 
is furnished in the categorical statement is 
registered by me today as a Co -operative Sociсty 
under the said Act , on the basis of limited liability 
and that the byelaws of the und - r mentioned society 
is also hereby registered under the said Section . 


- തരംതിരിച്ചുളള പട്ടിക 
സംഘത്തിന്റെ പേര് - തവനൂർ കുനീരോൽപാദക 
സഹകരണ സംഘം ജിപ്തം നമ്പർ എം 22ാ 

( ഡി ) ആപ് കോ . 
രജിസ്റ്റ ർ ചെയ്ത തീയതി - 15- 4- 2008 . 
മേരിലാസം - തവനൂർ ക്ഷീരോൽപ്പാദക 
സഹകരണ സംഘം ക്ലിപ്199ം നമ്പർ എം 222 

( ഡി ) ആപ്കോസ്. 
പോസ്ററാഫീസ് - തവനൂർ 
താലുക്ക് പൊന്നാന 1 . 
ജില്ല - രല റa , 
പ്രവർത്തന പരിധി - തവനൂർ ഗ്രാമ പഞ്ചായ 

അത്തി ലെ 1 , 2 വാർഡുകൾ ഉൾപ്പെട്ടതും കിഴക്ക്: 
തവനൂർപഞ്ചായത്തിൻറെ 3, 5 വാർഡുകളായ 
മൂവാകുർ, കടകശ്ശ നി , പടിഞ്ഞാറ് - 
ഭാരതപ്പുഴ, വടക്ക് ഭാരതപ്പുഴ, തെക്ക്മാർ 
അ തളുർ, തൃപ്പാപ്പൂർ എന്നീ അ തിർ ത്തിക്കു 
ളളിൽ വരുന്ന പ്രദേശങ്ങൾ . 
ബാദ്ധ്യത അടച്ചുതീർത്ത ഓഹരിക്കു തുല്യം, 
( പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭര ണവും 

വിതരണം, 
അംഗീകൃത ഓഹരി മൂലധനം - 10, 000 രൂപ 

( പതിനായിരം രൂപ 31 ( തം ). 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം വായ പ 

കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, 
ഓഹരിമൂലധനം, സഞ്ചിതമായ കരുതൽ ധനം 
കെട്ടിടനിധി, എന്നിവയുടെ തുകയിൽനിന്നും 
സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുളള തുക 
യുടെപത്തിരട്ടിയിൽ കവിയാൻ പാടുളളതല്ല . 


REGISTRATION CERTIFICATE 
No . C -4253/ 2006 ( 2 ) . 

15th July 2008 . 
I do hereby certify that in exercise of the powers 
conferred on me under section 7 of the Kerala 
Co -operative Societies Act , 1969 (Act 21 of 1969) 
that the following society , the particulars ofwhich 
is furnished in the categorical statement is 
registered by me today as a Co-operative Society 
under the said Act, on the basis of limited liability 
and that the bye -laws of the undermentioned society 
is also hereby registered under the said section . 

തരംതിരിച്ചുളള പട്ടിക 
സം ഘത്തിന്റെ പേരും മേൽവിലാസവും - 

തറാൽ അങ്ങാടി കീരോൽപ്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ഡി , 228 ( ഡി ) 

ആപ്കോസ്, 
രജിസ്റർ ചെയ്ത തീയതി - 15- 7 - 2008 . 
പോസ്ററാഫീസ --കായാs , 
താലുക്ക്- - കൊയിലാണ്ടി. 
ജില്ല - കോഴിക്കോട് . 
(പ്രവർത്തന പരിധി - അരീക്കും ഗ്രാമപഞ്ചായത്തിലെ 

4 -ാം വാർഡിലെ കിഴക്ക് മമ്മിളിതാഴെ റോഡ്, 
പുലപ്പളളിതാഴെ ഏതുൽതാഴെ പാടം പള്ളിനട 

തോട്, പടിഞ്ഞാറ്- മനത്താംകണ്ടി വാവളളാട്ടു 
താഴെമുലക്കൽതാഴെ തോട്, തെക്ക്-കാഞ്ഞിര 
കണ്ടിതാഴെ- 

താളിതാ ഴം പാടം, പളളിനട 
താട , വടക്ക " . നമ്പൂതിരി റോഡ - മമ്മിളി 
താഴെ റോഡ് അതിർത്തിക്കുളളിൽ വരുന്ന 
തറമ്മൽ അങ്ങാടി വെളിയങ്കാട്ട് വയൽ, 
ചാക്യാട്ടിൽ ഭാഗം, ഏക്കാട്ടൂരിലെ രയ രോത്ത 
കുററികണ്ടി ഭാഗം എന്നീ പ്രദേശങ്ങൾ 

( പവർത്തന മേഖല , 
ബാദ°ധ്യത - ക്ലിപ്തം . 
പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും 

വിതരണവും. 
അംഗീകത ഓഹരി മൂലധനം - 10,000 രൂപ. 
സംഘത്തിന് ആകെ വാങ്ങുന്ന കടം - വായ്പ 

കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, 
ഓഹരി മൂലധനം, സഞ്ചിതമായ കരുതൽ ധനം, 

കെട്ടിട നിധി എന്നിവയുടെതുകയിൽ നിന്നും 
സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുളള 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടുളള 
തല്ല . 


ക്ഷീര വികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, മലപ്പുറം 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 
കോഴിക്കോട്. 


(ഒപ്പ്) 
ഡെപ്യൂട്ടി 
ഡയറക്ടർ , 


പട്ടി ഡയറക്ടർ , 


